


കേരള ശാസ്‌ത്രസാഹിത്യ പരിഷത്ത്‌ 


വിജ്ഞാനോത്സവം “93 


മേഖലാ വിജ്ഞാനോത്സവത്തില്‍ പങ്കെടുക്കുന്നവര്‍ക്കുളള കുറിപ്പ്‌: 
(യു.പി.- ഹൈസ്‌ കൂള്‍ വിഭാഗങ്ങള്‍ക്കുമാത്രം) 


വിജ്ഞാനോത്സവത്തില്‍ വിജയം വരിച്ച മുഴുവന്‍ കൂട്ടുകാര്‍ക്കും വിജ്ഞാനോത്‌ 
സവസമിതിയുടെ അഭിനന്ദനങ്ങം. 


നവംബര്‍ 13, 14 (ശനി, ഞായര്‍) തിയ്യതികളിലാണ്‌ മേഖലാവിജ്ഞാനോത്സവം. 
13-നു രാവിലെ 9.30 മൃതല്‍ 24 വൈകുന്നേരം വരെയായിരിക്കും ഇത്‌. 
കം 


മേഖലാ വിജ്ഞാനോത്സവം നടക്കുന്ന സ്ഥലം എവിടെയാണെന്നു പഞ്ചായത്തു 
വിജ്ഞാനോത്സവസമിതി കണ്‍വീനറഠോടു, ചോദിച്ചു മനസ്സിലാക്കണം. നിങ്ങളുടെ 
കൃത്യമായ വിലാസം പഞ്ചായത്തു കണ്‍വീനര്‍ക്കു, നല്‍കാനും മറക്കരുത്‌ . പഞ്ചായത്തു, 
കണ്‍വീനറുടെയും മേഖലാ വിജ്ഞാനോത്സവ സമിതി കണ്‍വീനറുടെയും വിലാസം 
നിങ്ങളും വാങ്ങി സൂക്ഷിക്കണം. വിജ്ഞാനോത്സവം നടക്കുന്നതിനിടയില്‍ ലല്ല വിവ 
രങ്ങളും അറിയിക്കാനുണ്ടെജ്കില്‍ വിലാസങ്ങടം കൂടിയേ കഴിയൂ. 


മുന്‍വര്‍ഷത്തെപ്പോലെ രണ്ടു ദിവസത്തെ ക്യാമ്പായാണ്‌ മേഖലാ വിജ്ഞാനോ 
ത്സവം നടത്തുക. താമസസരകര്യവും ഭക്ഷണവും മേഖലാ വിജ്ഞാനോത്സവ സമിതി 
നല്‍കുന്നതായിരിക്കും. കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ടുളള പ്രവര്‍ത്തനങ്ങഠം, 
പരീക്ഷണനിരീക്ഷണങ്ങഠം, ആശയാവിഷ്‌ കാരങ്ങഠം എന്നിങ്ങനെ വൈവിധ്യമാര്‍ന്ന 
പരിപാടികളായിരിക്കും മേഖലാ വിജ്ഞാനോത്സവത്തില്‍ ഉണ്ടാവുക. മേഖലാ 
വിജ്ഞാനോത്സവത്തിനു, വരുമ്പോഠം യു.പി.- ഹൈസ്കുടം വിഭാഗം വിദ്യാര്‍ഥികഠം 
ചെയ്തു വരേണ്ട 3 കാര്യങ്ങളാണ്‌ ചുവടെ ചേര്‍ക്കുന്നത്‌. 


1. ഒഷധസസ്യങ്ങളെക്കുറിച്ചുളള പഠനം: 


നമുക്കുചുറ്റും ഓഷധ ഗുണമുള്ള നൂറുകണക്കിനു, സസ്യങ്ങളുണ്ടെന്നു നിങ്ങരം 
ക്കറിയാമല്ലോ. അവയെക്കുറിച്ചു കൂടുതലറിയാനുള്ള ഒരു പഠന പരിപാടിയാണിത്‌. 
ഓരോരുത്തരും ചെയ്യേണ്ടത്‌ ഇതാണ്‌: 


നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന പരമാവധി ഓഷധസസ്യങ്ങരം ശേഖരിക്കുക. 
സസ്ൃത്തിന്‍െറ ശിഖരങ്ങളാണ്‌ ശേഖരിക്കേണ്ടത്‌. 20സെ.മീ. നീളത്തിലുള്ള ശിഖര 
ങ്ങഠം. പൂക്കളുള്ള സസ്യങ്ങളാണെങ്കില്‍ പൂക്കരം കൂടിയുള്ള ശിഖരങ്ങഠം മുറിച്ചെടു 
ക്കണം. ഒരു നോട്ടുബുക്കു വാങ്ങി അതിനുള്ളില്‍ ഇലകഠം പരന്നിരിക്കത്തക്ക വിധ 
ത്തില്‍ കമ്പുകരഠം ശ്രദ്ധിച്ച്‌ ഒട്ടിച്ചു വയ്ക്കണം. പേജിന്‍െറ താഴെ വലതുമുലയ്ക്കല്‍ ഓഷ.. 
ധസസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങഠം ഒരുചതുരത്തിനകത്താക്കി എഴുതണം. 


എഴുതേണ്ട കാര്യങ്ങള്‍: 

ഓഷധസസ്യത്തിന്‍െറ പേര്‍, ഉപയോഗം, (ഏതുമരുന്നിനുപയോഗിക്കുന്നു എന്ന 
റിയാമെങ്കില്‍ അത്‌ ) എവിടെ കാണപ്പെടുന്നു, ഇനം(മരം, കുറ്റിച്ചെടി, വള്ളി...) എന്നി 
വയും പ്രത്യേകമായി സുപിപ്പിക്കണമെന്നു തോന്നുന്ന മറ്റുകാര്യങ്ങളുമാണ്‌ രേഖപ്പെടു, 
ത്തേണ്ടത്‌. വിവരങ്ങഠം ശേഖരിക്കാന്‍ മറ്റുളളവരുടെ സഹായം തേടാവുന്നതാണ്‌. 

സസ്യങ്ങം ശേഖരിച്ച്‌ ഒട്ടിക്കയും വിവരങ്ങളെഴുതുകയും ചെയ്ത നോട്ടുബുക്കി 
ന്‍െറ ഒന്നാമത്തെ പേജില്‍ വിദ്യാര്‍ഥിയുടെ പേരും സ്കൂളിന്‍െറ വിലാസവും ചേര്‍ത്തിരി 
ക്കണം. ഓഷധസസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നുകൂടി എഴുതണം. പരമാവധി ഓഷ 
ധസസ്യങ്ങഠം ശേഖരിക്കാനാണ്‌ ശ്രമിക്കേണ്ടത്‌. 


യൂ.പി.- എച്ച്‌.എസ്‌. വിഭാഗങ്ങള്‍ ഒരേപോലെ ചെയ്യേണ്ട പ്രവര്‍ത്തനമാണിത്‌. 


2, യു.പി.വിഭാഗം വിദ്യാര്‍ഥികള്‍ 5-൦ തരത്തിലെ സാമൂഹൃശാസ്‌ ത്രവും 
ഹൈസ്കൂള്‍ വിഭാഗം . വിദ്യാര്‍ഥികള്‍ 8-ഠം തരത്തിലെ സാമൂഹൃശാസ്‌ ത്ര 
പൂസ്തകവും മുഴുവന്‍ രണ്ടു മൂന്നാവര്‍ത്തി മനസിരുത്തി വായിച്ചുവരണം. 
ഓരോ കുട്ടിയും വായിച്ച സാമൂഹൃശാസ്‌ ത്ര പുസ്തകം വിജ്ഞാനോത്സവ 
ത്തിനു വരുമ്പോള്‍ കൊണ്ടുവരേണ്ടതൂമാണ്‌. 

3. യൂ.പി.- ഹൈസ്‌കൂള്‍ വിഭാഗം വിദ്യാര്‍ഥികള്‍ നമ്മുടെ രാജ്യത്തെക്കുറിച്ച്‌ 
കിട്ടാവുന്നത്ര വിവരങ്ങള്‍ ശേഖരിച്ചു മനസിലാക്കി വരണം. 


മേഖലാ വിജ്ഞാനോത്സവത്തെ ഒരു മത്സരപരീക്ഷയായി കാണാതെ അറി 
വിന്‍െറ ചക്രവാളം വികസിപ്പിക്കാനുള്ള ഒരവസരമാക്കിമാറ്റുക. . 


സ്‌നേഹപൂര്‍വം 
കെ.ടി.രാധാകൃഷ്ണന്‍ 
കണ്‍വീനര്‍, വിജ്ഞാനോത്സവം 
പരിഷദ്‌ ഭവന്‍, കോഴിക്കോട്‌ - 2 


യു.പി, എച്ച്‌.എസ്‌ വിഭാഗം വിദ്യാര്‍ഥികള്‍ ഓരോരുത്തരും വിജ്ഞാനോത്സവത്തിനു 
വരുമ്പോള്‍ 5 രൂപ വീതം രജിസ്‌ട്രേഷന്‍ ഫീസ്‌ കൊണ്ടുവരേണ്ടതാണ്‌. 


